3857 


24th JUNE 2014] 

COMMISSIONERATE OF LAND REVENUE 
L . A . Notifications and Declarations 


MALAPPURAM DISTRICT 


2014 മാർച്ച് 4. 


റഫ്. ബി6 - 7080 / 2010. 

ഭൂമിയുടെ വിശദവിവരങ്ങൾ 


1961- ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച് 

ആക്ടിലെ 6 (1) വകുപ്പ് പ്രകാരമുള്ള പരസ്യം 


താലൂക്ക് തിരൂർ. 


ജില്ല - മലപ്പുറം. 
വില്ലേജ് തലക്കാട്. 


അംശം തലക്കാട്. 


റീസർവെ നമ്പർ 282/ 12. 


2014 മേയ് 28 . 


- റഫ് . സി4 - 16951/ 2008. 

ഭൂമിയുടെ വിശദവിവരങ്ങൾ 


താലൂക്ക് - തിരൂർ. 


താഴെ പറ യു ന്ന താലൂക്കിലെ താഴെ പറയുന്ന 
വില്ലേജിലെ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെടുന്ന ഭൂമിയുടെ 
സബ് ഡി വി ഷൻ നട ത്ത ണ മെന്ന് തിരൂർ അഡീ ഷ ണൽ 
ത ഹ ശീൽ ദാരുടെ താഴെ പറയുന്ന നമ്പർ പ്രകാരം 
നിർദ്ദേശിച്ചിരിക്കുകയാൽ താഴെപ്പറയുന്ന സർവെ നമ്പർ 
അതിർത്തി തിരിച്ച് സർവ്വ ചെയ്യു ന്ന താ ണെ ന്നും 
സബ്ഡിവിഷൻ നടപടികൾ കൈകൊള്ളുന്നതാണെന്നും 
1961 - ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച 
ആക്ടിലെ 6 ( 1) വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യം 
ചെയ്യുന്നു . 

-- താഴെപ്പറയുന്ന ഭൂമിയുടെഉള്ളിലോ അഥവാ അവയോട് 
ചേർന്നോ സ്ഥിതിചെയ്യുന്ന ഭൂമികളിൽ അവകാശമുണ്ടെന്ന് 
തേർച്ച് ചെയ്യുന്ന ഏതൊരാളെയും നേരിട്ടോ ഏജന്റ് 
മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സർവെയറുടെ അടുത്ത് 
ഹാജരാകുന്നതിനുംവേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 


- അംശം- തിരുനാവായ . 


ജില്ല മലപ്പുറം. 
വില്ലേജ് തിരുനാവായ . 

റീസർവെ നമ്പർ - 327 / 1. 
വിസ്തീർണ്ണം- 5 സെന്റ്. 


( ഒപ്പ്) 


താലൂക്കാഫീസ്, 
തിരൂർ. 


അഡീഷണൽ തഹശീൽദാർ. 


KANNUR DISTRICT 


| പ്രസ്തുത ആക്ടിലെ 6 ( 2) എന്ന വകുപ്പുപ്രകാരം ഈ 
പരസ്യം താഴെപ്പറയുന്ന ഭൂമിയിൽ അവകാശബന്ധമുള്ള 
ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി 
കണക്കാക്കാവുന്നതാണ്. 

- പ്രസ്തുത ആക്ടിലെ 6 ( 3 ) എന്ന വകുപ്പുപ്രകാരം 
രജിസ്റ്റർ ചെയ്ത എല്ലാ കൈവശക്കാരും: 


1961- ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ടിലെ 13 -ാം വകുപ്പുപ്രകാരമുള്ള പരസ്യം 


നമ്പർ ഡി1 - 1824/ 2010 . 


2014 മേയ് 31. 


( എ ) സർവെ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം 

ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാവുന്ന വല്ല 
മരങ്ങളോ കുറ്റിക്കാടുകളോ വേലികളോ നിൽക്കുന്ന 
വിളകളോ അഥവാ സാരവത്തായ മറ്റ് തടസ്സങ്ങളോ 
15 ദിവസത്തിനകം മുറിച്ചുകളയുകയോ നീക്കം 
ചെയ്യുകയോ ചെയ്ത് അ തിരുകളോ മറ്റ് 

ലൈനുകളോ വെടിപ്പാക്കണമെന്നും; 
( ബി ) കൊടിപിടിക്കുന്നവരേയും ചെയിൻമാൻമാരേയും 

നിയോഗിച്ച അ തത് സമയം ആവശ്യമായേ 
ക്കാവുന്ന സമയത്തേക്കും കാലത്തേക്കും 

തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും; 
( സി ) അനുയോജ്യമായ സർവെ അടയാളങ്ങ ൾ 

നൽകണമെന്നും മറ്റ് പ്രകാരത്തിൽ പ്രസ്തുത 
ആക്ടോ അതുപകാരമുണ്ടായിട്ടുള്ള ചട്ടങ്ങളോ 
അ നുസരിച്ച് ആ വ ശ്യ പ്പ ട്ടേ ക്ക ാ വു ന്ന 
സ ഹാ യ ങ്ങ ൾ സർവെയർക്ക് നൽകണമെന്നും 
ഇതിനാൽ ആവശ്യപ്പെടുന്നു . 


- 1. താഴെപ്പറയുന്ന പ്രദേശങ്ങളിലെ റീസർവെ ഇപ്പോൾ 

പൂർ ത്തി യാ യി രി ക്കു ന്ന തായി 19 61 - ലെ കേരള 
സർവെയും അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 
( 1961 - ലെ 37 -ാം ആക്ട് ) 13 -ാം വകുപ്പ് പ്രകാരം 

ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 
2. ( പ സ്തുത ആക്ടിലെ 13 എ വകു പ്പിലെ 

വ്യ വ സ്ഥ കൾ അ നു സ രിച്ച് ജില്ലാ കള ക ടറൂടെ 
ഉത്തരവുപകാരമോ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ 
പ്രകാരം സിവിൽ കോടതിയിലെ ഡിക്രിമൂലമോ 
ഇതിനാൽ പരസ്യം ചെയ്യുന്ന റീസർവെ ഭേദഗതി 
ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ സർവെ റിക്കാർഡുകൾ 
അതിൽ നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും 
ചെയ്തിട്ടുള്ള അതിരുകൾ ശരിയായി നിർണ്ണയി 
ക്കുകയും രേഖ പ്പെ ടു ത്തു കയും ചെയ്തിട്ടു 
ണ്ടെന്നതിന്റെ തർക്കമറ്റ തെളിവായിരിക്കുന്നതാണ്. 


പ്രദേശത്തിന്റെ വിവരങ്ങൾ 


മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള ഖണ്ഡങ്ങൾ 
പ്രകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ 
ആരെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ ജോലി 
കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ആയതിന്റെ 
ചെലവ് ആക്ടിലും അതുപ്രകാരമുണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും 
വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ചവരുത്തിയിട്ടുള്ളവരിൽ 
നിന്നും വസൂലാക്കുന്നതുമാണ്. 


ജില്ല കണ്ണൂർ. 
താലൂക്ക്- തളിപ്പറമ്പ്. 

വില്ലേജ്- രാമന്തളി. 
- റീസർവ്വ ബ്ലോക്ക് നമ്പരും പേരും ബ്ലോക്ക് 5, രാമന്തളി. 


റീസർവെ ഓഫീസ്, 
കണ്ണൂർ. 


- ( ഒപ്പ്) 
അസിസ്റ്റന്റ് ഡയറക്ടർ. 


Gaz . No. 25/2014/DTP ( CLP ). 


